Government of Kerala 
- കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12 / 2009 - 2011 


OVERN 


രം 


സാം 


ന 


KERALA 


ടെ 


VMENT OF 
न्यान अपत 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 
വാല്യം 56 


4th January 2011 

2011 ജനുവരി 4 
14th Pousha 1932 
1932 പൌഷം 14 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 
MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

- 20 - 10 - 2010 - ലെ നടപടിക്രമം 
നമ്പർ ജെ . 5248 / 2000/ ഡി. ഡിസ്. 


സൂചന: - 1. ശ്രീ . വെട്ടു തൊട്ടു അൽ ഹംസ , s/ o മമ്മുട്ടി, 

- പി. ഒ. കണ്ണാടിപ്പടി, വേങ്ങര, എന്നയാളുടെ 
അപേക്ഷ . 


- 2. തിരൂ ര ങ്ങാടി തഹ ശീൽ ദാ രുടെ 2 - 6 - 2000 

-- തീയതിയിലെ സി3 -3957 / 98 നമ്പർ റിപ്പോർട്ട്. 
- തിരൂ ര ങ്ങാടി താലൂക്ക്, വേങ്ങര വില്ലേജ്, 
റി. സ . 358/ 5- ൽ - പ്പെട്ട നി . കെ . ഭൂമി, എം. എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്തു കിട്ടുന്ന തിന് 
അനുമതിക്കായി ശ്രീ . വെട്ടുതോട്ടുങ്ങൽ ഹംസ , s/ o മമ്മുട്ടി, 
പി. ഒ . കണ്ണാടിപ്പടി, വേങ്ങര, എന്നയാൾ സൂചന 1 പ്രകാരം 
അപേക്ഷ സമർപ്പി ക്കു ക യു ണ്ടാ യി . ഈ അപേക്ഷ യിൽ 
തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തുകയും 
സൂചന 2 പ്രകാരം തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും 
ചെയ്തിട്ടുണ്ട്. 


ഈടാക്കിയിട്ടുള്ളതായും എം . എൽ. ആർ. ആക്ട് പ്രകാരം 
രജിസ്റ്റർ ചെയ്തു നൽകുന്നതിന് നടപടി സ്വീകരിക്കാവുന്ന 
താണ് എന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

-- രജി സ്റ്റർ ചെയ്തു നൽകേണ്ട ഭൂമിയുടെ അസ്സൽ 
ആധാരങ്ങൾ, മറ്റ് രേഖകൾ എന്നിവ സഹിതം ഹാജരാകുന്നതിന് 
അപേക്ഷകന് നോട്ടീസ് അയയ്ക്കുകയും 2- 11 -2009 - ന് ടിയാന്റെ 
അധികാരപത്രം സഹിതം അഞ്ചുകണ്ടൻമുഹമ്മദ് അബ്ദുൾ ബാരി 
എന്നയാൾ രേഖകൾ സഹിതം ഹാജരാവുകയും ചെയ്തു . 1997 
- ലെ 2650 നമ്പർ ആധാരത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, 
1095/ 55 നമ്പർ അടിയാധാരത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, 
1987 - 88 മുതൽ 1996 - 97 വരെ പലവകയിനത്തിൽ അടവാക്കിയ 
അസ്സൽ നികുതി രശീതികൾ എന്നിവ ഹാജരാക്കി. 

തിരൂരങ്ങാടി തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും 
പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ 

കൈവശം വച്ചു വരുന്നതായി കാണുന്നു . കൂടാതെ സ്ഥലം 
26 -11- 2009 - ന് നേരിൽ പരിശോധിക്കുകയുണ്ടായി. സ്ഥലപരിശോധന 
യുടെയും രേഖകൾ പരിശോധിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ 
തിരൂരങ്ങാടി താലൂക്ക്, വേങ്ങര വില്ലേജ്, റി. സ . 358 /5 - ൽപ്പെട്ട 
30 സെന്റ് സി. കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 
ശ്രീ. വെട്ടുതോട്ടുങ്ങൽ ഹംസ , s/o മമ്മുട്ടി, പി. ഒ. കണ്ണാടിപ്പടി, 
വേങ്ങര എന്നയാൾക്ക് രജിസ്റ്റർ ചെയ്തുകൊടുക്കുന്നതിനെതിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 15 - 2 - 2010 - ലെ 
കേരള ഗസറ്റിലും താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, 
വേങ്ങര ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും 
വക സ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും ആരുംതന്നെ 


- തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2650 / 1997 
നമ്പർ ആധാരപ്രകാരം അപേക്ഷകന്റെ കൈവശം വേങ്ങര 
റി . സ . 358/ 5 - ൽപ്പെട്ട 50. 58 ആർ സ്ഥലം കൈവശത്തിലുണ്ട്. 
ഇതിൽ പട്ടയഭൂമിയും നി. കെ . ഭൂമിയും ഒരുമിച്ചു കിടക്കുന്ന 
തായും റി . സ . 358/ 5 - ൽ 30 സെന്റ് ഭൂമി നി . കെ . ഭൂമിയാണ് 
എന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭൂമി 
അ പേ ക്ഷ കന് രാജി സ്റ്റർ ചെയ്തു കൊടു ക്കു ന്ന തിന് 
തടസ്സമില്ലെന്ന് കാണിച്ച് അയൽകൈവശക്കാർ സമ്മതപത്രം 
ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഭൂമിക്ക് പലവകയിനത്തിൽ നികുതി 


- 3 0 


ആക്ഷേപങ്ങളോ തേർച്ചയോ അവകാശമോ ഉന്നയിച്ചിട്ടില്ല . 
മേൽ സാഹ ച ര്യ ത്തിൽ 

തിരൂ ര ങ്ങാടി താലൂക്ക്, 

വേങ്ങ ര 
വി ല്ലേജ്, റി . സ . 358 / 5 - ൽപ്പെട്ട 

സെന്റ് നി . ക . 

ഭൂമി 
അപേക്ഷകനായ ശ്രീ . വെട്ടുതോട്ടുങ്ങൽ ഹംസ , s/ o മമ്മുട്ടി, പി. ഒ. കണ്ണാടിപ്പടി, വേങ്ങര, എന്നയാളുടെ പേരിൽ എം . എൽ. 
ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി നികുതി വിധേയഭൂമിയാക്കി റവന്യൂ റിക്കാർഡുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഹർജി 
ക്കാരനിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


പരസ്യം 


നമ്പർ എ / 4075 / 08. 


2010 നവംബർ 30. 


പരിന്തൽമണ്ണ 

താലൂക്ക്, വല മ്പൂർ 

വില്ലേജ്, 
അരിപ്രദേശം സർവെ നമ്പർ 53/ 17 ഭാഗത്തിൽപ്പെട്ട 0.14 ഏക്കർ നി . കെ . ഭൂമി 1895 - ലെ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയാക്കിമാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി വലമ്പൂർ വില്ലേജിലെ അരിപ്ര ദേശത്ത് ശ്രീ . തോടേട്ടങ്ങൽ 
അ യ മുട്ടി, s/ o മമ്മത്, തോടേങ്ങൽ വീട്, അരിപ, വല മ്പൂർ എന്ന യാൾ അപേക്ഷിച്ചിട്ടു ണ്ട്. ടി ഭൂമി അപേക്ഷ കന് 
എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തുകൊടുക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങൾഉണ്ടെങ്കിൽ ആയത് 
ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ ഒരുമാസത്തിനകം മതിയായ തെളിവുകൾ സഹിതം പെരിന്തൽമണ്ണ റവന്യൂ ഡിവി 
ഷ ണൽ ഓഫീസർ - മു മ്പാകെ 

രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
പെരിന്തൽമണ്ണ . 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


